O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ജനുവരി 25 
Tuesday , 25th January 2022 


1197 മകരം 11 


1943 മാഘം 5 


11th Makaram 1197 


5th Magha 1943 


വാല്യം 11 


നമ്പർ 


4 


Vol . XI 


No. 


Part III 


Agriculture Development and Farmers Welfare 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


25th January 2022 


KERALA GAZETTE 


1 


Agriculture Development and Farmer's Welfare Department 

റീ - ടെണ്ടർ നോട്ടീസ് 


- 


( 1 ) 


നമ്പർ എ -161 2021 . 


2022 ജനുവരി 5 , 


2021-22 സാമ്പത്തിക വർഷത്തിൽ മാവേലിക്കര ജില്ലാ കൃഷിത്തോട്ടത്തിലെ വിവിധ പദ്ധതി 
( Augmenting production and distribution of planting materials through departmental farms ) ( 10500 
പച്ചക്കറിത്തെകളുടെ ഉൽപ്പാദനത്തിനാവശ്യമായ 100000 എണ്ണം Compressed buffered coir pith pellet with 
biodegradable cover വിതരണം ചെയ്യുന്നതിന് തയ്യാറുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽനിന്നും 
മത്സരസ്വഭാവമുള്ള മുദ്രവച്ച ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


അടങ്കൽ തുക - ൽ 4,00,000 . 


നിബന്ധനകൾ 


1 . 


വിതരണം ചെയ്യുന്ന Compressed buffered coir pith pellet with biodegradable cover 30 മീ.മീ 
വ്യാസവും 1.0-1.5 സെ.മീ. കനവുമുള്ളതായിരിക്കണം കൂടാതെ നനച്ചതിനുശേഷം 5.0-7.0 സെ.മീ. വികാ 
സശേഷിയുമുള്ളതായിരിക്കണം . 


2. ഒരെണ്ണത്തിന്റെ നിരക്കായിരിക്കണം ടെണ്ടറിൽ രേഖപ്പെടുത്തേണ്ടത് . ( ജി.എസ്.ടി. ഉൾപ്പടെ ) . 
3. ദർഘാസുകൾ സൂപ്രണ്ട് , ജില്ലാകൃഷിത്തോട്ടം , മാവേലിക്കര എന്ന വിലാസത്തിൽ 2022 ജനുവരി 31 

തിങ്കൾ രാവിലെ 11 മണിക്ക് മുമ്പായി ലഭിക്കേണ്ടതും അന്നേ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് അപ്പോൾ 
ഹാജരായ ടെണ്ടർദായകരുടെയോ അവരുടെ പ്രതിനിധികളുടെയോ സാന്നിധ്യത്തിൽ തുറക്കുന്നതും 
കുറഞ്ഞ നിരക്കിലുള്ള ദർഘാസ് യുക്തമെന്ന് കണ്ടാൽ അംഗീകരിക്കുന്നതുമാണ് . 


4 . 


- 


5 . 


6 . 


ദർഘാസ് സമർപ്പിക്കുന്ന കവറിന് പുറത്ത് മുകളിലായി ടെണ്ടർ നമ്പർ എ -161 / 2021 തീയതി 31-1-2022 , 
Compressed buffered coir pith pellet with biodegradable cover വിത ര ണം 
ചെയ്യുന്നതിനുള്ള ടെണ്ടർ എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം . 
2022 ജനുവരി 20 മുതൽ ടെണ്ടർ ഫോറത്തിന്റെ വിതരണം ആരംഭിക്കുകയും 2022 ജനുവരി 29 
ശനിയാഴ്ച്ച വൈകിട്ട് 4.30 മണിയോടുകൂടി അവസാനിക്കുന്നതുമായിരിക്കും . യാതൊരു 
കാരണവശാലും ടെണ്ടർ ഫോറത്തിന്റെ വില തിരിച്ചുനൽകുന്നതല്ല . ടെണ്ടർ ഫോറത്തിന്റെ വില 
പണമായോ മണിയോർഡറായോ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ . ടെണ്ടർ ഫോറം കൈമാറ്റം 
ചെയ്യുവാൻ പാടുള്ളതല്ല . 
ടെണ്ടറിനോടൊപ്പം ? 5,000 നിരതദ്രവ്യം കാസ്സ് ചെയ്ത ഡിമാന്റ് ഡാഫ്റ്റായി സൂപ്രണ്ട് , 
ജില്ലാകൃഷിത്തോട്ടം , മാവേലിക്കര എന്ന വിലാസത്തിൽ എസ്.ബി.ഐ. കൊച്ചാലുമ്മൂട് ശാഖയിൽ 

നിന്നും മാറത്തക്കവണ്ണം സമർപ്പിക്കേണ്ടതാണ് . 
7. ടെണ്ടറിനോടൊപ്പം X 200 വിലയുള്ള കേരള സർക്കാർ മുദ്രപ്പത്രത്തിൽ പ്രവൃത്തി സംബന്ധമായ 

സമ്മതപത്രം ഉള്ളടക്കം ചെയ്യേണ്ടതാണ് . 
ടെണ്ടർ അംഗീകരിച്ചുവെന്ന അറിയിപ്പ് ലഭിച്ചാൽ ആവശ്യാനുസരണം Compressed buffered coir pith 
pellet with biodegradable cover വിതരണം ചെയ്യുന്നതിന് കരാറുകാരൻ ബാധ്യസ്ഥനാണ് . 
ടെണ്ടർ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള അളവിൽ കുറവ് വരുത്തുകയോ കൂടുതൽ ആവശ്യപ്പെടുകയോ 
ചെയ്യുന്നുവെങ്കിൽ അവ വിതരണം ചെയ്യുന്നതിന് കരാറുകാരൻ ബാധ്യസ്ഥനായിരിക്കും . അല്ലാത്ത 
പക്ഷം ഫാമിനുണ്ടാകുന്ന നഷ്ടം കരാറുകാരനിൽനിന്നും ഈടാക്കുന്നതായിരിക്കും . 


8 . 


9 . 


10 . 


ഗുണമേന്മയും എണ്ണവും ബോധ്യപ്പെടുത്തുവാൻ കരാറുകാരൻ ബാധ്യസ്ഥനാണ് . 


11 . 


ടെണ്ടർ തുറക്കുന്ന ദിവസം ഏതെങ്കിലും കാരണത്താൽ അവധി പ്രഖ്യാപിച്ചാൽ തൊട്ടടുത്ത 
പ്രവൃത്തി ദിവസം നിശ്ചിത സമയത്ത് ടെണ്ടർ തുറക്കുന്നതാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2 


KERALA GAZETTE 


Part III 


12 . 


പക്ഷം 


വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി കരാറുകാരൻ പ്രവർത്തിക്കുകയോ നിശ്ചിത സമയ പരിധിക്കുള്ളിൽ 
Compressed buffered coir pith pellet with biodegradable cover വിതരണം ചെയ്യാതിരിക്കുകയോ 
ചെയ്യുന്ന 

ടെണ്ടർ 

നടപടികൾ റദ്ദാക്കുന്നതിനുള്ള അധികാരം സൂപ്രണ്ടിന് 
ഉണ്ടായിരിക്കുന്നതാണ് . മാത്രമല്ല , ആയത് മൂലമുണ്ടാകുന്ന എല്ലാ നഷ്ടങ്ങൾക്കും പൂർണ്ണ 
ഉത്തരവാദിത്ത്വം കരാറുകാരന് മാത്രമായിരിക്കും . ടി നഷ്ടം റവന്യൂ റിക്കവറി അടക്കമുള്ള 
നിയമാനുസൃത മാർഗ്ഗത്തിലൂടെ ഈടാക്കുന്നതാണ് . 


13 . 


. 


ടെണ്ടർ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ ഓഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ 
ലഭ്യമാക്കാവുന്നതാണ് ( ഫോൺ : 0479-2357690 ) . 


( 2 ) 


നമ്പർ എ -163 / 2021 . 


2022 ജനുവരി 7 . 


2021-22 സാമ്പത്തിക വർഷത്തിൽ മാവേലിക്കര ജില്ലാ കൃഷിത്തോട്ടത്തിലെ വിവിധ പദ്ധതി 
( Augmenting production and distribution of planting materials through departmental farms ) പ്രകാരം 
ഫലവൃക്ഷത്തെകളുടെ ഉൽപ്പാദനത്തിനാവശ്യമായ 10,000 ച.മീ. വീഡ് മാറ്റ് വിതരണം ചെയ്യുന്നതിന് 
തയ്യാറുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മത്സരസ്വഭാവമുള്ള മുദ്രവച്ച ടെണ്ടറുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


അടങ്കൽ തുക ? 4,00,000 . 


നിബന്ധനകൾ 


1 . 


വിതരണം ചെയ്യുന്ന വീഡ് മാറ്റ് 100 ജി.എസ്.എം. കനവുമുള്ളതായിരിക്കണം . 


2 . 


ഒരു സ്ക്വയർ മീറ്റർ വീഡ് മാറ്റു കൾ വിതരണം ചെയ്യുന്ന നിരക്കാ യി രി ക്കണം ടെണ്ട റിൽ 
രേഖപ്പെടുത്തേണ്ടത് . ( ജി.എസ്.ടി. ഉൾപ്പടെ ) . 


3 . 


വിതരണം ചെയ്യുന്ന വീഡ് മാറ്റുകൾ ഗുണമേന്മയുള്ളതുമായിരിക്കണം . 


4. ദർഘാസുകൾ സൂപ്രണ്ട് , ജില്ലാകൃഷിത്തോട്ടം , മാവേലിക്കര എന്ന വിലാസത്തിൽ 2022 ജനുവരി 31 

തിങ്കൾ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് മുമ്പായി ലഭിക്കേണ്ടതും അന്നേ ദിവസം 3 മണിക്ക് അപ്പോൾ 
ഹാജരായ ടെണ്ടർ ദായക രു ടെയോ അവരുടെ പ്രതിനിധികളുടെയോ സാന്നിധ്യത്തിൽ 
തുറക്കുന്നതും കുറഞ്ഞ നിരക്കിലുള്ള ദർഘാസ് യുക്തമെന്ന് കണ്ടാൽ അംഗീകരിക്കുന്നതുമാണ് . 


5 . 


ദർഘാസ് സമർപ്പിക്കുന്ന കവറിന് പുറത്ത് മുകളിലായി ടെണ്ടർ നമ്പർ എ -163 2021 തീയതി 
31-1-2022 , വീഡ് മാറ്റുകൾ വിതരണം ചെയ്യു ന്ന തി നുള്ള ടെണ്ടർ എന്ന് വ്യക്ത മായി 
രേഖപ്പെടുത്തിയിരിക്കണം . 


6 . 


2022 ജനുവരി 20 മുതൽ ടെണ്ടർ ഫോറത്തിന്റെ വിതരണം ആരംഭിക്കുകയും 2022 ജനുവരി 29 
ശനിയാഴ്ച വൈകിട്ട് 4. 30 മണിയോടുകൂടി അവസാനിക്കുന്നതുമായിരിക്കും . യാതൊരു 
കാരണവശാലും ടെണ്ടർ ഫോറത്തിന്റെ വില തിരിച്ചുനൽകുന്നതല്ല . ടെണ്ടർ ഫോറത്തിന്റെ വില 
പണമായോ മണിയോർഡറായോ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ . ടെണ്ടർ ഫോറം കൈമാറ്റം 
ചെയ്യുവാൻ പാടുള്ളതല്ല . 


7. ടെണ്ടറിനോടൊപ്പം ? 5,000 നിരതദ്രവ്യം കോസ്സ് ചെയ്തു ഡിമാന്റ് ഡാഫ്റ്റായി സൂപ്രണ്ട് , 

ജില്ലാകൃഷിത്തോട്ടം , മാവേലിക്കര എന്ന വിലാസത്തിൽ എസ്.ബി.ഐ. കൊച്ചാലുമ്മൂട് ശാഖയിൽ 
നിന്നും മാറത്തക്കവണ്ണം സമർപ്പിക്കേണ്ടതാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


25th January 2022 


KERALA GAZETTE 


3 


8. ടെണ്ടറിനോടൊപ്പം X 200 വിലയുള്ള കേരള സർക്കാർ മുദ്രപ്പത്രത്തിൽ പ്രവൃത്തി സംബന്ധമായ 

സമ്മതപത്രം ഉള്ളടക്കം ചെയ്യേണ്ടതാണ് . 


9 . 


ടെണ്ടർ അംഗീകരിച്ചുവെന്ന അറിയിപ്പ് ലഭിച്ചാൽ ആവശ്യാനുസരണം വീഡ് മാറ്റുകൾ വിതരണം 
ചെയ്യുന്നതിന് കരാറുകാരൻ ബാധ്യസ്ഥനാണ് . 


10 . 


ടെണ്ടർ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള അളവിൽ കുറവ് വരുത്തുകയോ കൂടുതൽ ആവശ്യപ്പെടുകയോ 
ചെയ്യുന്നുവെങ്കിൽ അവ വിതരണം ചെയ്യുന്നതിന് കരാറുകാരൻ ബാധ്യസ്ഥനായിരിക്കും . അല്ലാത്ത 
പക്ഷം ഫാമിനുണ്ടാകുന്ന നഷ്ടം കരാറുകാരനിൽനിന്നും ഈടാക്കുന്നതായിരിക്കും . 


11 . 


വിതരണം ചെയ്യുന്ന വീഡ് മാറ്റുകളുടെ ആത്മാവ് ബോധ്യപ്പെടുത്താൻ കരാറുകാരൻ ബാധ്യസ്ഥനാണ് . 


12 . 


ടെണ്ടർ തുറക്കുന്ന ദിവസം ഏതെങ്കിലും കാരണത്താൽ അവധി പ്രഖ്യാപിച്ചാൽ തൊട്ടടുത്ത 
പ്രവൃത്തി ദിവസം നിശ്ചിത സമയത്ത് ടെണ്ടർ തുറക്കുന്നതാണ് . 


13. വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി കരാറുകാരൻ പ്രവർത്തിക്കുകയോ നിശ്ചിത സമയ പരിധിക്കുള്ളിൽ 

വീഡ് മാറ്റു കൾ വിതരണം ചെയ്യാതിരിക്കുകയോ ചെയ്യുന്ന പക്ഷം ടെണ്ടർ നടപടികൾ 
റദ്ദാക്കുന്നതിനുള്ള അധികാരം സൂപ്രണ്ടിന് ഉണ്ടായിരിക്കുന്നതാണ് . മാത്രമല്ല , ആയത് മൂലമുണ്ടാകുന്ന 
എല്ലാ നഷ്ടങ്ങൾക്കും പൂർണ്ണ ഉത്തരവാദിത്ത്വം കരാറുകാരന് മാത്രമായിരിക്കും . ടി നഷ്ടം റവന്യൂ 
റിക്കവറി അടക്കമുള്ള നിയമാനുസൃത മാർഗ്ഗത്തിലൂടെ ഈടാക്കുന്നതാണ് . 


14 . 


ടെണ്ടർ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ ഓഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ 
ലഭ്യമാക്കാവുന്നതാണ് ( ഫോൺ : 0479-2357690 ) . 


ജില്ലാ കൃഷിത്തോട്ടം , 
മാവേലിക്കര . 


( ഒപ്പ് ) 
സൂപ്രണ്ട് . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.01.25 03:21:45 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


